Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


കേGOVERNO 


രള സർക്കി 
NMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . LVII 


| 


THIRUVANANTHAPURAM, TUESDAY 


No. 1 28 


| 10th July 2012 
2012 ജൂലൈ 10 
19th Ashadha 1934 
1934 ആഷാഢം 19 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


IDUKKI DISTRICT 


ദേവികുളം സബ് കളക്ടർ & ജമാബന്തിഓഫീസർ ദേവികുളത്തിന്റെ നടപടിക്രമം 
നമ്പർ ബി2 - 2694/ 2011. 


2012 ജൂൺ 2. 


സൂചന: - ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ 4- 4 - 2012- ലെ 9111 / 2012 -ാം നമ്പർ ഉത്തരവ്. 


സൂചനപ്രകാരം ദേവികുളം സബ്കളക്ടറെ ഉടുമ്പൻചോല താലൂക്കിലെ ജമാബന്തി ഓഫീസറായി നിയമിച്ച് ഉത്തരവായിട്ടു 
ള്ളതാണ്. ദേവികുളം റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ ജീവനക്കാരെ ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം ഉടുമ്പൻചോല താലൂക്കിന് 
കീഴിലുള്ള വില്ലേജുകളിൽ 2011 - 12 വർഷത്തെ ജമാബന്തി പരിശോധനയ്ക്കായി നിയമിച്ച് ഉത്തരവാകുന്നു . ടി ജീവനക്കാർ 
ബന്ധപ്പെട്ട വില്ലേജുകളിലെ റിക്കാർഡുകൾ പരിശോധിച്ച് ചെക്ക് മെമ്മോറാണ്ടം തയ്യാറാക്കി നിശ്ചിത സമയപരിധിക്കുള്ളിൽ 
സമർപ്പിക്കേണ്ടതാണ്. 


വില്ലേജാഫീസ് 


തീയതി 


കമ 
നമ്പർ 


ചാർജ് 
ആഫീസർ 


പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർ 

( ക്ലാർക്ക്) 


(2) 


( 3) 


അണക്കര 


2 - 7 - 2012 
3 - 7 - 2012 
4 - 7 - 2012 


സി. എം. സെബാസ്റ്റ്യൻ, 
സീനിയർ സൂപ്രണ്ട് 


സി. എ . രാജു , UDC, 
ഗിരീഷ്, റ്റി ., LDC 


ആനവിലാസം 


5 - 7 - 2012 
6 - 7 - 2012 


കെ . മനോജ്, 
ജൂനിയർ സൂപ്രണ്ട് 


ദിനചന്ദ്രൻ, UDC, 
അനീഷ്, LDC 


7 - 7 - 2012 


അയ്യപ്പൻകോവിൽ 


5 - 7 - 2012 


സി . വി . വത്സ , 
ഹെഡ് ക്ലാർക്ക് 


എസ്. അജയകുമാർ, UDC, 
ബിജുമോൻ, പി . ബി., UDC 


6 - 7 - 2012 


7 - 7 - 2012 


ബൈസൺവാലി 


9 - 7 - 2012 
10 - 7 - 2012 


സി. എം. സെബാസ്റ്റ്യൻ, 
സീനിയർ സൂപ്രണ്ട് 


രാജു , എം . എം ., LDC, 
രാജേഷ്, ആർ., LDC 


11 - 7 - 2012 


ചതുരംഗപ്പാറ 


11 - 7 - 2012 


കെ . മനോജ്, 
ജൂനിയർ സൂപ്രണ്ട് 


ബിജുമോൻ, പി . ബി., UDC, 
ഗിരീഷ്, റ്റി., LDC 


12 - 7 - 2012 
13 - 7 - 2012 


ചിന്നക്കനാൽ 


2 - 7 - 2012 
3 - 7 - 2012 
4 - 7 - 2012 


സി . വി . വത്സ, 
ഹെഡ് ക്ലാർക്ക് 


ദിനചന്ദ്രൻ, UDC, 
അനീഷ്, LDC 


ചക്കുപള്ളം 


16 - 7 - 2012 
17 - 7 - 2012 
19 - 7 - 2012 


സി. എം . സെബാസ്റ്റ്യൻ, 
സീനിയർ സൂപ്രണ്ട് 


രാജേഷ്, ആർ., LDC, 
അജയകുമാർ, UDC 


കരുണാപുരം 


19 - 7 - 2012 


കെ . മനോജ്, 
ജൂനിയർ സൂപ്രണ്ട് 


സി. എ . രാജു , UDC, 
ദിനചന്ദ്രൻ, UDC 


20 - 7 - 2012 
21- 7 - 2012 


കട്ടപ്പന് 


16 - 8 - 2012 


സി . വി . വത്സ , 
ഹെഡ് ക്ലാർക്ക് 


ബിജുമോൻ, പി . ബി., UDC, 
ഗിരീഷ്, റ്റി., LDC 


17 - 8 - 2012 
18 - 8 - 2012 


കാന്തിപ്പാറ 


23 - 7 - 2012 
24 - 7 - 2012 
25 - 7 - 2012 


സി. എം . സെബാസ്റ്റ്യൻ, 
സീനിയർ സൂപ്രണ്ട് 


അജയകുമാർ, UDC, 
ദിനചന്ദ്രൻ, UDC 


കൽക്കൂന്തൽ 


25 - 7 - 2012 
26 - 7 - 2012 
27 - 7 - 2012 


കെ . മനോജ്, 
ജൂനിയർ സൂപ്രണ്ട് 


ബിജുമോൻ, പി. ബി., UDC, 
രാജേഷ്, ആർ., LDC 


കൊന്നത്തടി 


19 - 7 - 2012 


സി . വി . വത്സ , 
ഹെഡ് ക്ലാർക്ക് 


എം . എം . രാജു , LDC, 
അനീഷ്, LDC 


20 - 7 - 2012 


21- 7 - 2012 


പാമ്പാടുംപാറ 


28 - 7 - 2012 
30 - 7 - 2012 
31 - 7 - 2012 


സി . എം . സെബാസ്റ്റ്യൻ, 
സീനിയർ സൂപ്രണ്ട് 


രാജു , എം . എം ., LDC, 
രാജേഷ്, ആർ., LDC 


പാറത്തോട് 


2 - 8 - 2012 
3 - 8 - 2012 
4 - 8 - 2012 


കെ . മനോജ്, 
ജൂനിയർ സൂപ്രണ്ട് 


എം . എം . രാജു , LDC, 
ദിനചന്ദ്രൻ, UDC 


പൂപ്പാറ 


26 - 7 - 2012 
27 - 7 - 2012 
28 - 7 - 2012 


സി . വി . വത്സ , 
ഹെഡ് ക്ലാർക്ക് 


ദിനചന്ദ്രൻ, UDC, 
അനീഷ്, LDC 


രാജാക്കാട് 


6 - 8 - 2012 
7 - 8 - 2012 
8 - 8 - 2012 


സി . എം . സെബാസ്റ്റ്യൻ, 
സീനിയർ സൂപ്രണ്ട് 


രാജു , എം . എം ., LDC, 
രാജേഷ്, ആർ., LDC 


രാജകുമാരി 


8 - 8 - 2012 
9 - 8 - 2012 
10 - 8 - 2012 


- കെ . മനോജ്, 
ജൂനിയർ സൂപ്രണ്ട് 


എസ്. അജയകുമാർ, UDC, 
ബിജുമോൻ, പി. ബി., UDC 


ശാന്തൻപാറ 


1 - 8 - 2012 
2 - 8 - 2012 


സി. വി . വത്സ , 
ഹെഡ് ക്ലാർക്ക് 


സി . എ . രാജു , UDC, 
അനീഷ്, LDC 


3 - 8 - 2012 


iii 


തങ്കമണി 


10 - 8 - 2012 


സി . എം . സെബാസ്റ്റ്യൻ, 
- സീനിയർ സൂപ്രണ്ട് 


രാജു , എം. എം., LDC, 
രാജേഷ്, ആർ., LDC 


13 - 8 - 2012 


14 - 8 - 2012 


ഉടുമ്പൻചോല 


16 - 8 - 2012 
17 - 8 - 2012 
18 - 8 - 2012 


കെ . മനോജ്, 
ജൂനിയർ സൂപ്രണ്ട് 


സി . എ . രാജു , UDC, 
ദിനചന്ദ്രൻ, UDC 


ഉപ്പുതോട് 


8 - 8 - 2012 
9 - 8 - 2012 
10 - 8 - 2012 


സി . വി . വത്സ , 
ഹെഡ് ക്ലാർക്ക് 


രാജു , എം . എം ., LDC, 
അനീഷ്, LDC 


വാത്തിക്കുടി 


20 - 8 - 2012 


സി . എം . സെബാസ്റ്റ്യൻ, 
സീനിയർ സൂപ്രണ്ട് 


സി . എ . രാജു , UDC, 
ഗിരീഷ്, റ്റി., LDC 


21- 8 - 2012 
22 - 8 - 2012 


വണ്ടൻമേട് 


23 - 8 - 2012 


കെ . മനോജ്, 
ജൂനിയർ സൂപ്രണ്ട് 


സി . എ . രാജു , UDC, 
അനീഷ്, LDC 


24 - 8 - 2012 


25 - 8 - 2012 


ജമാബന്തി പരിശോധനകൾ ആവശ്യമായ രസീത് ബുക്കുകൾ നാൾവഴി ചെല്ലാൻ, അക്കൗണ്ട് രജിസ്റ്റർ മറ്റ് എല്ലാ വില്ലേജ് 
രജിസ്റ്ററുകളും പരിശോധനാ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നതിന് ഉടുമ്പൻചോല തഹശീൽദാർ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാർക്ക് 
നിർദ്ദേശം നൽകേണ്ടതാണ്. 

( ഒപ്പ്) 
ദേവികുളം. 

സബ് കളക്ടർ. 


